© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2651 


( 7 ) 


തിരുത്തൽ പരസ്യം 


No , B2-2317 / 2021 . 


9th March 2021 . 

. 


നമ്പർ ബി2-7899 / 2020 . 


2020 ഡിസംബർ 17 . 


Notice is hereby given to all whom it may 
concern that Gayathri , J. , Purushothama Sadanam , 
Hariharapuram P. O. , Ayiroor Village , Varkala Taluk , 
Thiruvananthapuram District , Kerala State has applied for 
a legal heirship certificate produced for availing death 
compensation from abroad and other purposes due to her 
father Jayakumar , P. who died on 18-1-2021 . Enquiries 
conducted through the Village Officers , Ayiroor reveals 
that the following persons are the legal heirs of the 
deceased Jayakumar , P. 


3-11-2020 -ലെ കേരള ഗവൺമെന്റ് ഗസറ്റ് നമ്പർ 43 , 
( വാല്യം 9 പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ 7624 -ാം പേജിൽ ( 4 ) -ാം നമ്പരായി പ്രസിദ്ധം 
ചെയ്തുവന്നിട്ടുള്ള പരസ്യത്തിൽ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന അവകാശികളാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


നമ്മൂമ 


ഭാര്യ 


46 


2 


24 


SCHEDULE 


3 


22 


>> 


Age 


Sl . 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


4 


മുഹമ്മദ് ഡിലിജന്റ് ക്ലസ്ലി മകൻ 
മുഹമ്മദ് ഡിലിജന്റ് റൈച്ചസ്ത 
മുഹമ്മദ് ഡിലിജന്റ് ഒറേറ്റർലി 
ബീഗം ഡിലിജന്റ് സുനേന മകൾ 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


21 


>> 


5 


19 


14 


1 Gayathri , J. 

Daughter 20 
2 Gautham , J. 

Son 
( The parents and wife of the deceased are not alive . ) 

Objections if any against the issuance of legal 
heirship certificate to the above said 2 persons has to be 
filed in person before the undersigned within 30 days 
from the date of publication of the notice in the Kerala 
Gazette . Belated applications and those send by post will 
not be considered . . 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 5 വരെ കക്ഷികളെ 
അനന്ത രാ വ കാ ശിക ളാക്കി സാക്ഷ്യ പത്രം നൽകു ന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ 
രേഖാ മൂലം ബോധിപ്പിക്കേണ്ടതാണ് , അ വധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
വർക്കല . 

തഹശീൽദാർ , 


( 8 ) 


No. E2-8159 / 2020 . 


6th January 2021 . 


Kattakada Taluk 


പരസ്യം 


( 1 ) 


Notice is hereby given to all whom it may concern 
that Ambili , Karthika Bhavan , Kovoor , Palayamkunnu , 
Chemmaruthy Village , Varkala Taluk , Thiruvananthapuram 
District , Kerala State has applied for a legal heirship 
certificate produced for availing accident death claim and 
other purposes due to her son Vishnu who died on 
6-5-2017 . Enquiries conducted through the Village 
Officers , Chemmaruthy reveals that the following person 
is the legal heir of the deceased Vishnu . 


നമ്പർ എ3-4857 2021 . 


2021 പ്രെബ്രുവരി 20 . 


SCHEDULE 


അവ കാശ 


Name of the 
legal heir 


Relationship 
with the deceased 


Age 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ കീഴാറൂർ വില്ലേ ജിൽ 
ഒറ്റശേഖരമംഗലം പി . ഒ . , ആര്യൻ കോട് , ദീപ നിവാസിൽ 
ശോഭന , എസ് . മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ 
ലഭിക്കാ നുള്ള 

ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
മറ്റാവശ്യങ്ങൾക്കു മായി ഒരു 

സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാ സ ത്തിലെ താമ സ ക്കാ രനായ പുഷ് പാം ഗൻ , ജി . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കീഴാറൂർ , അതിയ നൂർ 
വില്ലേജാഫീസർമാർ മു ഖന 

വിചാ രണ 
നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം 
ടിയാൾ 31-10 -2020 -ൽ മരിച്ചു പോയതായും പരേ ത യുടെ 
നിയ മാ നു സ ത അവ കാശികളായി ചു വടെ ചേർക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു . 


Ambili 


Mother 


49 


അവ ക  ാ ശ 


( The wife named Renjitha , V. and daughter of the 
deceased are not alive . The father of the deceased is 
not alive . ) 

Objections if any against the issuance of legal 
heirship certificate to the above said 1 persons has to be 
filed in person before the undersigned within 30 days 
from the date of publication of the notice in the Kerala 
Gazette . Belated applications and those send by post will 
not be considered . 

. 


പേര് 


പരേതയുമായുള്ള വയസ് 


കമ് 
നമ്പർ 


ബം 


1 


ഭർത്താവ് 


70 


പുഷ്പാംഗദൻ , ജി . 
ദീപ , പി . എസ് . 


2 


മകൾ 


42 


Taluk Office , , 
Varkala . . 


( Sd . ) 
Tahsildar . 


3 


ദീപു , പി . എസ് . 


മകൻ 


39 


Gaz , No. 1412021 / DTP ( CLR ) . 


57 


6th APRIL 2021 ) 


പേര് 


കമ 
നമ്പർ 


ബന്ധം 


COMMISSIONERATE OF LAND REVENUE 

2654 
പരേതനുമായുള്ള വയസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാൻ 

14-11-2020 - ൽ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 

അവകാശിയായി ചുവടെ ചേർക്കുന്നവരാണ് ഉള്ളതെന്നും 
ഭാര്യ 

കാണുന്നു . 
മകൾ 

പേര് 

പരേതനുമായുള്ള വയസ് 


1 


52 


2 


സുഷമ , ഡി . 
ശ്രീജ , എസ് . 
ദീപ , എസ് . 


32 


3 


29 


ബന്ധം 


ഒ . കെ . മഹേശ്വരി 


മാതാവ് 


61 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽ പറഞ്ഞവർ മാത്ര മാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അ വ കാ ശി 
മേൽ പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


എൻ . 


( 9 ) 
നമ്പർ എ3-598 2020 . 

2021 ഫെബ്രുവരി 5 , 
കാട്ടാ ക്കടെ താ ലൂ ക്കിൽ 

വിള പ്പിൽ വില്ലേ ജിൽ 
വിളപ്പിൽശാല പി . ഒ . , നൂലിയോട് , ചരുവിള , വിഷ്ണു ഭവനിൽ 
ചന്ദ്രൻ , റ്റി , മരിച്ചു പോയ തി നാൽ പരേതന്റെ പേരിൽ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണ 
മെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസ 
ത്തിലെ താമസക്കാരിയായ സുമ , എ . ആർ . ബോധിപ്പിച്ച 
അപേക്ഷ യിൻ മേൽ വിള പ്പിൽ വില്ലേ ജാ ഫീസർ മുഖേന 

വിചാ രണ നട ത്തുകയും റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാൻ 30-9-2019 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


( 11 ) 
നമ്പർ എ3-4366 2021 . 

2021 ഫെബ്രുവരി 25 . 
കാട്ടാ ക്കടെ താ ലൂ ക്കിൽ വിള പ്പിൽ വില്ലേ ജിൽ 
വിള പ്പിൽ ശാല പി . ഒ . , കുന്നും പു റം , സ്റ്റാർ ഭവ നിൽ 
വിലാ സിനി , 

ബി , സ്യ ദാസ് , 

എന്നി വർ 
മരിച്ചു പോയതിനാൽ പരേതരുടെ പേരിൽ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരനായ 
സ്റ്റാർകു മാർ ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വിളപ്പിൽ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തുകയും 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാളുകൾ 
യഥാക്രമം 19-11-2002 , 12-10-2020 എന്നീ തീയതികളിൽ മരിച്ചു 
പോയതായും പരേതരുടെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവരാണ് ഉള്ളതെന്നും കാണുന്നു . 


അവ കാശ 


ബന്ധം 


1 


സുമ , എ . ആർ . 


ഭാര്യ 


52 


പേര് 


കമ 
നമ്പർ 


പരേതരുമായുള്ള 

വയസ് 
ബന്ധം 


2 


ധനശ്രീ , സി . എസ് . 


മകൾ 


30 


3 


28 


1 


മകൻ 


52 


സ്റ്റാർകുമാർ , എസ് . 
സ്റ്റിൽകുമാരി , എസ് . വി . 


2 


മകൾ 


49 


വിഷ്ണ , സി . എസ് . 

മകൻ 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശി മേൽപറഞ്ഞവർ 
മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ള പക്ഷം അവർ ആ വിവരം 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി 
കഴിഞ്ഞും തപാൽ വഴിയും ലഭി ക്കുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതരുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽ പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭിക്കു ന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 10 ) 


നമ്പർ എ3-546212021 . 


2021 മാർച്ച് 8 . 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ 

മാറ ന ലൂർ 

വില്ലേ ജിൽ 
കണ്ടല പി . ഒ . , കരിങ്ങൽ , വിളയിൽ വീട്ടിൽ അഭിനേഷ് , ആർ . 
മ രിച്ചുപോയ തി നാൽ പരേ തന്റെ പേരിൽ ലഭിക്കാ നുള്ള 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
ഒ . കെ . മഹേശ്വരി ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ മാറനല്ലൂർ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തുകയും 


( 12 ) 
നമ്പർ എ3-5377 / 2021 . 

2021 മാർച്ച് 4 . 
കാട്ടാ ക്കടെ താ ലൂ ക്കിൽ 

മാറ ന ലൂർ 

വില്ലേ ജിൽ 
അ രു വി ക്ക ര , കൂറു ങ്ങ ലം , പാട്ടു വീട്ടിൽ 
പി . ഉണ്ണികൃഷ്ണൻ നായർ മരിച്ചുപോയതിനാൽ പരേതന്റെ 
പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റ് ആവശ്യങ്ങൾക്കു മായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ 
വില്ലേജിൽ അരുവിക്കര പത്മനാഭാലയം എന്ന വിലാസത്തിലെ 


60 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2655 


അവ കാശ 


താമസക്കാരനായ പി . ബാലകൃഷ്ണൻ നായർ ബോധിപ്പിച്ച 
അപേക്ഷ യിൻമേൽ മാറി നല്ലൂർ വില്ലേ ജാ ഫീസർ മുഖേന 
വിചാ രണ് നട ത്തുകയും 

റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാൻ 2-1-2020 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവരാണ് ഉള്ളതെന്നും കാണുന്നു . 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മൈനർ സന്താനം 
ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ് . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങ ളും വാങ്ങു ന്ന തി നു ള്ള അ വ കാ ശി ക ൾ 
മേൽ പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന്റെ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭിക്കു ന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


1 


സഹോദരൻ 


83 


2 


77 


3 


74 


പി . ബാലകൃഷ്ണൻ നായർ 
പി . രാമചന്ദ്രൻ നായർ 
പി . രവീന്ദ്രൻ നായർ 
പി . ശശികുമാരൻ നായർ 
പി . മുരളീധരൻ നായർ 
സേതുകുമാരൻ നായർ , ജി . 


4 


68 


5 


58 


6 


പരേതയായ 


79 


അവ കാശ 


7 


സഹോദരിയുടെ ഭർത്താവ് 
ഗോപകുമാർ , എസ് . ആർ . 

മകൻ 


( 14 ) 
നമ്പർ എ3-13521 2020 . 

2021 ജനുവരി 8 . 
കാട്ടാ ക്ക് ടെ താ ലൂ ക്കിൽ 

വിള പ്പിൽ 

വില്ലേ ജിൽ 
വിള പ്പിൽശാല പി . ഒ . , കുശ വൂർ , പദ്മ വി ലാ സ ത്തിൽ 
രാധാകൃഷ്ണൻ , സി . മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭിക്കാനുള്ള ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും മറ്റ് 
ആവശ്യങ്ങൾക്കു മായി ഒരു 

സർട്ടി ഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാ സ ത്തിലെ താമ സ ക്കാ രിയായ ദീപാറാ ണി , എസ് . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വിളപ്പിൽ വില്ലേജാഫീസർ 
മുഖേന അവ കാശ വിചാരണ നട ത്തുകയും റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാൻ 27-4-2020 - ൽ 
മരിച്ചുപോയതായും പത്തേന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവരാണ് ഉള്ളതെന്നും കാണുന്നു . 
കമ് പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


46 


8 


അനുകുമാർ , എസ് . ആർ . 


38 


ബന്ധം 


1 


40 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽ പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭി ക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


2 


20 


3 


12 


ദീപാറാണി , എസ് . 

ഭാര്യ 
ആദിത്യ കൃഷ്ണൻ , ആർ . മകൻ 
അതിഥി കൃഷ്ണ , ഡി . 

മകൾ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മൈനർ 
സന്താനം ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ് . പരേതന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 13 ) 


നമ്പർ എ3-92612020 . 


2021 മാർച്ച് 4 . 


( 15 ) 


കാട്ടാക്കട താലൂക്കിൽ കീഴാറൂർ വില്ലേജിൽ ഡാലുംമുഖം 
പി . 6. , മ ല ച്ചൽ , 

എരു മ റ ത്തല ശീ ഭവ നിൽ 
ശ്രീകുമാരൻ നായർ മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭിക്കാനുള്ള ആനു കൂ ല്യ ങ്ങൾ വാങ്ങു ന്ന തിനും മറ്റ് 
ആവശ്യങ്ങൾക്കു മായി ഒരു അവ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ അജിതകുമാരി , ആർ . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കീഴാറൂർ , വെള്ളിലാപ്പള്ളി 
വില്ലേ ജാ ഫീ സർമാർ 

മുഖന 

വിചാ രണ 
നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം 
ടിയാൻ 25-5-2016 - ൽ മരിച്ചുപോയതായും പരേത്തന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണ് ഉള്ളതെന്നും 
കാണുന്നു . 


നമ്പർ എ3-13269 2020 . 


2021 നവംബർ 12 . 


അവ ക  ാ ശ 


താ ലൂ ക്കിൽ 


അവ കാശ 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


കാട്ടാ ക്കടെ 

മണ്ണൂർ 

ർക്കര വില്ലേ ജിൽ 
പരു ത്തി പള്ളി പി . ഒ . , കുറ്റിച്ചൽ പാണം കുഴി വീട്ടിൽ 
ദാന മ്മ , എൽ . മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ 
ലഭിക്കാനുള്ള ആ നു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും മറ്റ് 
ആവശ്യങ്ങൾക്കു മായി 

ഒരു 

സർട്ടി ഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാ സ ത്തിലെ താമ സ ക്കാ രനായ റ്റി . രാജേഷ് കു മാർ 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ മണ്ണൂർക്കര , വീരണകാവ് , 
ചെങ്കൽ , കല്ലിയൂർ വില്ലേജാഫീസർമാർ മുഖേന അവകാശ 
വിചാരണ നട ത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ളതും 
അതിൻപ്രകാരം ടിയാൾ 13-1-2018 -ൽ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനു സ ത അവ കാശികളായി ചുവടെ 
ചേർക്കുന്നവരാണ് ഉള്ളതെന്നും കാണുന്നു . 


ബന്ധം 


1 


ഭാര്യ 


42 


2 


മകൾ 


20 


അജിതകുമാരി , ആർ . 
ശീലക്ഷ്മി , എ . എസ് . 
അഭിരാമി , എ . എസ് . 
ജഗദമ്മപ്പിള്ള 


3 


16 


4 


മാതാവ് 


85 


Gaz , No. 1412021 / DTP ( CLR ) . 


61 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2656 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബം 


1 


66 


2 


63 


3 


60 


4 


58 


( 17 ) 
നമ്പർ എ3-7704 / 2020 . 

2021 ഫെബ്രുവരി 25 . 
കാട്ടാക്കട താലൂക്കിൽ മണ്ണൂർക്കര വില്ലേജിൽ കോട്ടൂർ 
പി . ഒ . , എരുമക്കുഴി , സിയോൺ ഹൗസിൽ സി . സുലോചന 
മരിച്ചു പോയതിനാൽ പരേതയുടെ പേരിൽ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരനായ 
തങ്കൻ , വി . ബോധിപ്പിച്ച അപേക്ഷ യിൻമേൽ മണ്ണൂർക്ക ര , 
വിതുര വില്ലേജാഫീസർമാർ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം 
ടിയാൾ 10 -10 - 2018 -ൽ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണ് 
ഉള്ളതെന്നും കാണുന്നു . 


5 


രാജേഷ്കുമാർ , റ്റി . 

സഹോദരൻ 
എസ് . ജയശീല 

സഹോദരി 
ബേബി , ഇ . 
ഗിരീഷ്കുമാർ , റ്റി . 

സഹോദരൻ 
ജോർജ്ജ് , റ്റി . 
കൃഷ്ണൻ , കെ . 

മരണപ്പെട്ട സോഹദരി 

രാജമ്മയുടെ ഭർത്താവ് 
അജിതാകൃഷ്ണൻ , ആർ . 

മകൾ 
അനിതാകൃഷ്ണൻ , ആർ . 


52 


6 


69 


7 


40 


8 


38 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


60 


2 


35 


3 


33 


പരേ തയുടെ മാ താ പി താ ക്കൾ 

ജീവിച്ചി രി പ്പില്ല . 
പരേതയുടെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിന് 

ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും 
തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


തങ്കൻ , വി . 

ഭർത്താവ് 
സുമ , റ്റി . 

മകൾ 
സുനിൽ , റ്റി . 

മകൻ 
പ ര ത യു ടെ 

മാതാ പി താ ക്ക ൾ ജീവിച്ചിരിപ്പില്ല . 
പരേതയുടെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽ പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടി ഫി ക്കറ്റ് കൊടു ക്കു ന്ന തിന് 

ആർക്കെ ങ്കിലും 
ആക്ഷേ പമുള്ള പക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും 
തപാൽവഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 16 ) 


നമ്പർ എ3-5519 2021 . 


2021 മാർച്ച് 8 . 


ഒ . - 


കാട്ടാക്കട താലൂക്കിൽ പെരുങ്കുളം വില്ലേജിൽ പുനലാൽ 
പി . 

അയ ന ത്ത് കോണം തട ത്ത രി കത്ത് വീട്ടിൽ 
കെ . വിൻസെന്റ് മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭിക്കാനുള്ള ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും മറ്റ് 
ആവശ്യങ്ങൾക്കു മായി ഒരു അവ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാ സ ത്തില താ മ സ ക്കാ രിയാ യ 

സരോ ജിനി 
ബോധിപ്പിച്ച അപേ ക്ഷ യിൻ മേൽ പരു കു ളം , ഉള്ളൂർ 
വില്ലേ ജാ ഫീ സർ മാർ 

മു ഖന 

വിചാ രണ 
നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം 
ടിയാൻ 9-6-2019 - ൽ മരിച്ചുപോയതായും പരേത്തന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണ് ഉള്ളതെന്നും 
കാണുന്നു . 


ജ . 


അവ ക  ാ ശ 


അവ കാശ 


( 18 ) 
നമ്പർ എ3-2755 12021 . 

2021 മാർച്ച് 12 . 
കാട്ടാ ക്കട താ ലൂ ക്കിൽ പെ രു കു ളം 

വില്ലേ ജിൽ 
കട്ട യ് ക്കോട് പി . ഒ . , കുക്കു റൂ ണി , സജി നിവാ സിൽ 
ഡി . യോഹന്നാൻ മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭി ക്കാ നുള്ള 

ആ നു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും മറ്റ് 
ആവശ്യങ്ങൾക്കു മായി 

ഒരു 

സർട്ടി ഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ കൊച്ചുത്രേസ്യ ബോധിപ്പിച്ച 
അപേക്ഷ യിൻമേൽ പെരുങ്കുളം വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും 
അതിൻപ്രകാരം ടിയാൻ 9-1-2019 - ൽ മരിച്ചുപോയതായും പന്റെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണ് 
ഉള്ളതെന്നും കാണുന്നു . 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


ഭാര്യ 


65 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


2 


മകൻ 


36 


ബം 


സരോജിനി , ജെ . 
രാജേഷ് വിൻസെന്റ് 
രജീഷ് വിൻസെന്റ് 
ഷീജ എസ് . വിൻസെന്റ് 


3 


34 


1 


65 


കൊച്ചുത്രേസ്യ 
വൈ . റോബർട്ട് 


ഭാര്യ 
മകൻ 


4 


മകൾ 


33 


2 


43 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽ പറഞ്ഞവർ മാത്ര മാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങ ളും വാങ്ങു ന്ന തി നുള്ള അ വ കാ ശി ക ൾ 
മേൽ പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭി ക്കു ന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


62 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2657 


( 19 ) 


നമ്പർ എ3-4384 / 2021 . 


2021 മാർച്ച് 25 . 


പി . ഒ . , 


പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . പരേതയുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽ പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമംഗലം വില്ലേജിൽ 
വാഴിച്ചൽ 

പേരേ ക്കോ ണം , ( ശീമകം എന്ന 
വിലാസത്തിൽ മുരളീ ധ രപ്പണിക്കർ മരിച്ചുപോയതിനാൽ 
പരേ തന്റെ പേരിൽ 

ലഭിക്കാ നുള്ള 

ആനു കൂ ല്യ ങ്ങൾ 
വാങ്ങുന്ന തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തി 
യി രി ക്കുന്ന 

വിലാ സ ത്തില 
മ നു കു മാർ , വി . എം , ബോധിപ്പിച്ച അപേക്ഷ യിൻമേൽ 
ഒറ്റ ശ ഖ ര മം ഗലം വില്ലേജാ ഫീ സർ മുഖേന അവകാശ 
വിചാരണ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും 
അതിൻപ്രകാരം ടിയാൻ 1-9-2011 - ൽ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി ചുവടെ 
ചേർക്കുന്നവരാണ് ഉള്ളതെന്നും കാണുന്നു . 


താമ സ ക്കാ രനായ 


താലൂക്കാഫീസ് , 
കാട്ടാക്കട . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


KOLLAM DISTRICT 


Kollam Taluk 


പരസ്യം 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


( 1 ) 


ബന്ധം 


നമ്പർ ബി3-21635 2020 . 


2020 ഡിസംബർ 24 . 


1 


വിലാസിനി , ബി . 


ഭാര്യ 


69 


2 


മകൾ 


48 


മഞ്ചു , വി . എം . 
മനുകുമാർ , വി . എം . 


3 


മകൻ 


46 


കൊല്ലം താലൂക്കിൽ മുളവന വില്ലേജിൽ കാഞ്ഞിരകോട് 
ചേരിയിൽ സുജ മന്ദിരത്തിൽ സാജു ഡോൾഫസ് 20-8-2020 - ൽ 
മ ര ണ പ്പെ ട്ടു പോ യ തായും 

വിവിധ 

ആ വ ശ്യ ങ്ങ ൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
പരേതന്റെ ഭാര്യ ടി വീട്ടിൽ വിമല സാജു ബോധിപ്പിച്ചുവന്ന 
അപേക്ഷ യിൻമേൽ മുളവന വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പറയുന്ന വർ 
അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആ നു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അ വ കാ ശി കൾ 
മേൽ പറ ഞ്ഞവർ മാത്ര മാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭി ക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


40 


2 


വിമല സാജ 

ഭാര്യ 
സജനി സാജു 

മകൾ 16 ( മൈനർ ) 
സ്ജന സാജു 

15 ( മൈനർ ) 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


3 


( 20 ) 


നമ്പർ എ3-5411 2021 . 


2021 മാർച്ച് 8 . 


ക . 


ഒ രു 


മേൽക്കാണിച്ച മൈനർമക്കൾ അപേക്ഷാകക്ഷിയുടെ സംര 
ക്ഷണ യിൽ കഴിഞ്ഞു വരുന്നതും മെന്റുകൾക്ക് വേണ്ടി 
അപേക്ഷക സംരക്ഷക എന്ന നിലയിൽ മൊഴി ഹാജരാക്കി 
യിരുന്നതിനാലും പരേതന്റെ അവകാശികൾ മേൽക്കാണിച്ച 
വരാ ണെന്ന് കാണിച്ച് അ വ കാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേ പ മു ള്ള പക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ ( പസി ദ്ധ പ്പെ ടുത്തി കൃത്യം 30 
ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് . 
കാലാ വ ധിക്ക് 

ത പാ ലിലോ ഹാജ രാ ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തുമാണ് . 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ കാട്ടാക്കട 
പി . ഒ . , ചാരുപാറ , ഞാറവിള തേജസ്സ് എന്ന വിലാസത്തിൽ 
സരസമ്മ , മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ 
ലഭിക്കാ നുള്ള ആനു കൂ ല്യ ങ്ങൾ വാങ്ങുന്ന തിനും മറ്റ് 
ആവശ്യങ്ങൾക്കു മായി ഒരു 

സർട്ടിഫിക്കറ്റ് 
ലഭി ക്ക ണ മ ന്ന് കാണിച്ച് മുക ളിൽ രേഖ പ്പെ ടു ത്തി 
യി രി ക്കുന്ന 

വിലാ സ ത്തില 
ബിജിത്ത് ലാൽ , ബി . എസ് . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കുളത്തുമ്മൽ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം 
ടിയാൾ 31-10 -2012 - ൽ മരിച്ചുപോയ തായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണ് 
ഉള്ളതെന്നും കാണുന്നു . 


അവ കാശ 


താമ സ ക്കാ രനായ 


ശ ഷ മാ 


( 2 ) 


നമ്പർ ബി3-21596 2020 . 


2020 ഡിസംബർ 24 . 


പേര് 


പരേതയുമായുള്ള വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


കൊല്ലം താ ലൂ ക്കിൽ പര പൂർ വില്ലേ ജിൽ പര പൂ ർ 
കുറുമണ്ടൽ കോട്ടവിള വീട്ടിൽ രഞ്ജിത്ത് , എസ് . 26-11-2020 - ൽ 
മ ര ണ പ്പെ ട്ടു പോ യ തായും 

വിവിധ 

ആ വ ശ്യ ങ്ങ ൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
പരേതന്റെ മാതാവ് ടി വീട്ടിൽ ബേബിഗിരിജ ബോധിപ്പിച്ചു 
വന്ന അപേക്ഷയിന്മേൽ പരവൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പറയുന്ന യാൾ 
അനന്തരാവകാശിയാണെന്ന് അറിയുന്നു . 


1 


അനീഷാൽ , ബി . എസ് . 


മകൻ 


43 


2 


40 


അജിത്താൽ , ബി . എസ് . 
ബിജിത്താൽ , ബി . എസ് . 


3 


39 


> 


63 


